Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No. രജി. നമ്പർ 
KL/ TV ( N ) / 12 / 2009 - 2011 


നം 


സ : 


- ാം 


DEMENT OF KEPALA 


वजपतर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


15th December 2009 
2009 ഡിസംബർ 15 


Vol. LIV 


THIRUVANANTHAPURAM , TUESDAY 


No. 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


24th Agrahayana 1931 
1931 അഗ്രഹായനം 24 


നമ്പർ 


PART III 
Health Services Department 


ദർഘാസ് പരസ്യം 


( 1 ) 


നമ്പർ സി .1/233 / 2009. 


2009 നവംബർ 20 . 


കേരള വികസന പദ്ധതിയോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി 
ഹെൽത്ത് സെന്റർ, ഓർക്കാട്ടേരിയിലെ കൗൺസിലിംഗ് സെന്റർ, 
ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ വൈദ്യുതീകരിക്കുന്ന പ്രവൃത്തി. 
ക്കുവേണ്ടി കേരള പൊതുമരാമത്തു വകുപ്പിലെ " എ ക്ലാസ്സ് 
യോഗ്യതയുളള അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസരാടി 
സ്ഥാ ന ത്തി ലു ളള ദർഘാ സു കൾ പവൃ ത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ളതുമായ മുദ്രവച്ച കവറുകളിൽ 
ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ 20- 1-2010 -ാം തീയതി 
ഉച്ചയ്ക്ക് 1 മണി വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 
2 മണിക്ക് മെഡിക്കൽ ഓഫീസറോ അദ്ദേഹം അധികാര 
പ്പെടു ത്തുന്ന ഉദ്യോഗസ്ഥനോഹാജ രായ കരാ റു കാ രുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ടെണ്ടർ പ്രമാണത്തോടൊപ്പം 
യോഗ്യത തെളി യി ക്കാ നാ വ ശ്യ മായ രേഖാ മൂല മു ളള 
തെളിവുകൾ ഹാജരാക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ 
ദർഘാ സു കൾ സ്വീകരിക്കു ന്ന ദിവസം അവധിയായാൽ 
അതിനടുത്ത പ്രവർത്തി ദിവസം മേൽപ്പറഞ്ഞ സമയത്ത് 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 


ടെണ്ടർ നമ്പർ സി .1/ 233/ 09. 
പി. എ . സി . -- രൂപ 1,15,000. 
ദർഘാസ് ഫോറത്തിന്റെ വില 

അസ്സൽ - രൂപ 2,400 + വാറ്റ് 4 %. 

പകർപ്പ് - രൂപ 2,200 + വാറ്റ് 4 %. 
ഫോറം വില്പന തീയതി -- 10 -1- 2010 മുതൽ 15 - 1- 2010 വരെ. 
പ്രവൃത്തിചെയ്തു തീർക്കേണ്ട കാലാവധി 30 ദിവസം. 

ദർഘാസ് പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 
50 രൂപ മുദ്രപത ത്തിൽ ഒരു പാഥ മിക കരാർ 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യമായി 
ദർഘാസിനോടൊപ്പം 2.5 % വരുന്ന തുകയ്ക്കുള്ളഡിമാന്റ് ഡ്രാഫ്റ്റ് 
മെഡിക്കൽ ഓഫീസറുടെ പേരിൽ ഏതെങ്കിലും ഷെഡ്യൂൾ 
ബാങ്കിന്റെ വടകര ശാഖയിൽ മാറാവുന്ന വിധം അടക്കം 
ചെയ്യേണ്ടതാകുന്നു . കൂടുതൽ വിവരങ്ങൾക്ക്ഓഫീസ് പ്രവൃത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 

-- (2) 


നമ്പർ സി .1 / 485 / 2009. 


2009 നവംബർ 20 . 


-- കേരള വികസന പദ്ധതിയോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി 
ഹെൽത്ത് സെന്റർ, ഓർക്കാട്ടേരിയിലെ പഴയ കെട്ടിടത്തിന്റെ 
മേൽക്കൂര പുതുക്കി പണിയുന്നതിന്റെ പ്രവൃത്തിക്കുവേണ്ടി 


Gaz, No . 49/ 2009/DTP: 


KERALA GAZETTE 


PART III 


അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസരാടിസ്ഥാനത്തിലുളള ദർഘാസ് ഫോറത്തിന്റെ വില : 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര്ആലേഖനം ചെയ്തിട്ടുളള 

അസ്സൽ - രൂപ 400 + വാറ്റ് 4 %. 
തു മായ മുദ്രവച്ച കവ റു ക ളിൽ ക്ഷണിച്ചുകൊള്ളു ന്നു . 

പകർപ്പ് - രൂപ 200 + വാറ്റ് 4 %. 
നിലവിലുളള മേൽക്കൂരയായ മരത്തിൽ മേൽ ഓടുവച്ചത് 

ഫോറം വില്പന തീയതി-- 10 - 1- 2010 മുതൽ 15 - 1-2010 വരെ. 
മാറ്റി നിർദ്ദേശപ്രകാരമുളള ജി. ഐ . ഷീറ്റ് മേൽക്കൂര നിർമ്മി 

പ്രവൃത്തിചെയ്തു തീർക്കേണ്ട കാലാവധി 30 ദിവസം. 
ക്കുകയാണ് പദ്ധതിയുദ്ദേശം. ദർഘാസുകൾ 22 - 1- 2010 -ാം 
തീയതി ഉച്ചയ്ക്ക് 1 മണി വരെ സ്വീകരിക്കുന്നതും അന്നേ 

ദർഘാസ് പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 
ദി വസം 2 മണിക്ക് മെഡിക്കൽ ഓഫീസറോ അദ്ദേഹം 

50 രൂപ മുദ്രപത ത്തിൽ ഒരു പാഥ മിക കരാർ 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരായ കരാറു - ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യമായി 
കാ രുടെ സാന്നിദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന താ ണ് . ടെണ്ടർ ദർഘാസിനോടൊപ്പം 2.5 % വരുന്ന തുകയ്ക്കുളള ഡിമാന്റ് ഡ്രാഫ്റ്റ് 
പമാണ ത്തോടൊപ്പം യോഗ്യത തെളിയിക്കാനാവശ്യമായ മെഡിക്കൽ ഓഫീസറുടെ പേരിൽ ഏതെങ്കിലും ഷെഡ്യൂൾ 
രേഖാമൂല മു ളള തെളി വു കൾ ഹാജ രാ ക്കേണ്ടതാണ്. ബാങ്കിന്റെ വടകര ശാഖയിൽ മാറാ വുന്ന വിധം അടക്കം 
ഏതെങ്കിലും കാരണവശാൽ ദർഘാസുകൾ സ്വീകരിക്കുന്ന 

ചെയ്യേണ്ടതാകുന്നു . കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് പ്രവൃത്തി 
ദിവസം അവധിയായാൽ അതിനടുത്ത പ്രവർത്തി ദിവസം 

ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 
മേൽപ്പറഞ്ഞ സമയത്ത് ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
തുറക്കുന്നതുമാണ്. 

സി . എച്ച്. സി., 

( ഒപ്പ്) 
ടെണ്ടർ നമ്പർ - സി.1/ 485/ 09. 

ഓർക്കാട്ടേരി. 

മെഡിക്കൽ ഓഫീസർ. 
പി. എ . സി . --രൂപ 1,65,000 . 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


